GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg . No. KL /TV ( N )/ 634/ 2018-20 


ാ 


സാ 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


2020 ജൂൺ 23 
23rd June 2020 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


1195 മിഥുനം 9 
9th Mithunam 1195 


25 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 2 
2nd Ashadha 1942 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


23rd JUNE 2020] 


KERALA GAZETTE 


751 


To 


1. The Principal Secretary to Governor, Kerala Raj Bhavan , Thiruvananthapuram - 695 099 
2. The Principal Secretary to Government, Higher Education ( B ) Department, Government Secretariat, 

Thiruvananthapuram - 695 001 
3. The Joint Director, Kerala State Audit Department, CUSAT 
4. The Finance Officer/The Controller of Examinations/Planning & Development Officer 
5. All Joint Registrars /Deputy Registrars /Assistant Registrars 
6. All Heads of Departments/ Schools/ Colleges/ Centres/Sections. 
7. The Director, PR & P / IRAA / CIRM— ( with a request to publish the Notification in the University Website ) 
8. PS to Vice - Chancellor/ PS to Pro - Vice - Chancellor/PA to Registrar/ PA to Finance Officer /PA to Controller of 

Examinations . 


9. The Section Officer, Conference Section (to take note of the issuance of the Notification based on Syndicate 

agenda item No , 671,78). 


10. Admn.D & F /Finance /IA & I/Audit /Cash /Legal Affairs — Sections. 


11. Day File / Stock File /File Copy. 


ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 

ദർഘാസ് പരസ്യം 


ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതി-- 24-6-2020 മുതൽ 
26-6-2020 ഉച്ചയ്ക്ക് 12.30 മണിവരെ. 


നമ്പർ 1654 2020 . 


2020 ജൂൺ 3 . 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതി- 
27-6-2020 ഉച്ചയ്ക്ക് 2 മണിവരെ. 


കേ രളാ 

ഗ വർണ്ണർക്കു വേണ്ടി കോട്ടയം ജില്ലാ 
ഭക്ഷ്യ സുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ താഴെ പറയുന്ന 
വാഹനം 2020-21 വർഷത്തേക്ക് ( 2021 മാർച്ച് 31 വരെ) കരാർ 
അടിസ്ഥാനത്തിൽ ഡവർ ഉൾപ്പെടെ വിട്ടു നൽകുന്നതിനായി 
വാഹന ഉട മ ക ളിൽ നിന്നും മുദ്രവച്ച ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും- 
29-6-2020 വൈകുന്നേരം 3 മണി. 


ദർഘാസ് നമ്പർ- 01,2020-21 എ.സി.എഫ്.എസ്., കോട്ടയം. 


വാഹ ന ത്തിന്റെ പേരും അടങ്കൽ തുകയും - മഹീന്ദ് 
ബൊലേറോ Xylo , Ertiga തുല്യ സിറ്റിങ് കപ്പാസിറ്റിയുള്ള 
എയർ കണ്ടീഷൻഡ് വാഹനം പ്രതിമാസം 35,000-40,000 
ജി.എസ്.റ്റി . ഉൾപ്പെടെ. 


ദർഘാസ് സംബന്ധിച്ചുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ 
എല്ലാ വ്യവസ്ഥകളും ഇതിനു ബാധകമാണ്. കാരണം കൂടാതെ 
ദർഘാസ് റദ്ദ് ചെയ്യു ന്ന തിനോ മാറ്റി വയ്ക്കു ന്ന തിനോ 
ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമാണ്. മേൽ പ്രസ്താവിച്ച് വാഹന ക രാറിനെ 
സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് കോട്ടയം ജില്ലാ 
ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കാര്യാലയവുമായി 
ബന്ധപ്പെടേണ്ടതാണ്. 


നിരതദ്രവ്യം 3 4,000 . 


ദർഘാസ് ഫോറത്തിന്റെ വില 


3 720 + 18 % ജി.എസ്.റ്റി. 


പ്രവൃത്തിയുടെ കാലാവധി കരാർ കാലാവധി- 2020-21 
സാമ്പത്തിക വർഷം. 


ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് ( ഒപ്പ്) 
കമ്മീഷണറുടെ കാര്യാലയം, 

ഭക്ഷ്യസുരക്ഷാ 
കോട്ടയം. 

അസിസ്റ്റന്റ് കമ്മീഷണർ. 


Gaz , No. 252020 /DTP ( Part IV ) . 


573 


